Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL /TV( N )/12 /2009- 2011 


ROVERNM 


10 


സ 


- 


MENT OF 
न्याव अवत 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


8th December 2009 
| 2009 ഡിസംബർ 8 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LIV 
വാല്യം 54 


| | 48 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


17th Agrahayana 1931 
1931 അഗ്രഹായനം 17 


PART III 


Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 


ക്രമ 
നമ്പർ 


നിരതദ്രവ്യം 
രൂപ് 


നമ്പർ ഇഇ ( 2) - 1291/ 2009. 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
- അടങ്കൽതുകയും 


| 2009 നവംബർ 5. 


1285/ ഇ . ഇ . ( 2)/ 2 009 - പാലക്കാട് ജില്ലയിലെ 
നെല്ലിയാമ്പതി ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിലെ മറ്റത്തു പാടി, കൈകാട്ടി പാടി 
എന്നി വി ട ങ്ങ ളിലെ തൊഴിലാ ളി ക ളുടെ 
ക്വാർട്ടേഴ്സിന്റെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
രൂപ 10,35,000 


25,900 


2 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തര മേഖലാ 
കൃഷി എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ 
ജല വി ഭവ വകു പ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച് 
ക വ റു ക ളിൽ ദർഘാ സു കൾ ക്ഷണിച്ചുകൊള്ളു ന്നു . 
ദർ ഘാ സുകൾ 18 - 12 - 2 009- ന് പകൽ 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പഖ്യാ പി ക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം 
മുകളിൽപ്പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
Gaz. No. 48 /2009/DTP (Agriculture ). 


1291( എ )/ ഇ . ഇ . (2)/ 2 0 0 9 - നെല്ലിയാമ്പതി 
ഓറഞ്ച് ആന്റ് വെജിറ്റ ബിൾ ഫാമില 
ചെയിൻ ലിങ്ക് ഫെൻസിംഗ് നിർമ്മാണം - 
രൂപ 6, 40, 000 


16 , 000 


- 3 


1291 ( ബി )/ ഇ . ഇ . (2 )/ 2 0 09 - നെല്ലിയാമ്പതി 
ഓറഞ്ച് ആന്റ് വെജിറ്റ ബിൾ ഫാമില 
സ്റ്റാഫ് ക്വാർ ട്ടേ ഴ് സുക ളു ടെ പ്രത്യക 
അറ്റകുറ്റപ്പണികൾ - രൂപ 3,85,000 


9 ,700 


160 


KERALA GAZETTE 


[PART III 


ദർഘാസ് പ്രമാണത്തിന്റെ വില -- കമനമ്പർ 1 - ന് രൂപ -- മടക്കി കൊടുക്കു ന്ന തല്ല . അംഗീകൃത ബാങ്കിൽ നിന്നും 
1,600 + നികുതി, ക്രമനമ്പർ 2 - ന് രൂപ 1,300 + നികുതി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
ക്രമനമ്പർ 3 - ന് രൂപ 800 + നികുതി. 

അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ് റ്റ് / 

ഏണസ്റ്റ്മണി ഡെപ്പോസിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യ 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

മായി സമർപ്പിക്കേണ്ടതാണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പി 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 

ക്കുമ്പോൾ 50 രൂപ മുദ്രപത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രി 
ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 18 - 12- 2009 

മെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുള 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 

എല്ലാ സർക്കാർ നിബ ന്ധ ന ക ളും നിയമങ്ങളും ഇതിനും 
ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 

ബാധകമാണ്. 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും റീജിയണൽ ഓഫീസ്, 

- ( ഒപ്പ്) 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്ത തു മാ കുന്നു . പുതിയറ പി. ഒ., 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും കോഴിക്കോട്- 4. 

(കൃഷി). 


